Kerala Gazette No . 28 dated 10th July 2007 . 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


- വിജ്ഞാപനം 


നമ്പർ 2422 / ലെജിൻ - 3 / 2007 / ലെജി. 


തിരുവനന്തപുരം, 2007 ജൂലൈ 10 

1929 ആഷാഢം 19. 


കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യ നിർ വ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2007 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) 
ഭേ ദ ഗ തി ചെയ്യൽ ബിൽ, ഉദ്ദേ ശ കാ ര ണ ങ്ങ ളുടെ വിവ ര ണ ത്തോടും ധന കാര്യ 
മെമ്മോറാണ്ടത്തോടും, ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട നിയമ നിർമ്മാണാധികാരം സംബന്ധിച്ച 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


പന്ത്രണ്ടാം കേരള നിയമ സഭ 

ബിൽ നമ്പർ 107 


2007 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ഭേദഗതി 

ചെയ്യൽ ബിൽ 


2005 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ബിൽ 


പീഠിക. 2005- ലെ കേരള സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ആക്റ്റ് 
ഇതിനു ശേഷം കാണുന്ന ആവശ്യത്തിന് വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമാ 
യിരിക്കയാൽ; 

ഭാരത റിപ്പബ്ളിക്കിന്റെ അൻപത്തെട്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 
- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2007 - ലെ സർവ്വകലാശാല 
നിയമങ്ങൾ ( ഭേദഗതി) ഭേദഗതി ചെയ്യൽ ആക്റ്റ് എന്നു പേര് പറയാം. 


(2 ) ഇത് 2006 ജൂലൈ 27 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുത 
പ്പെടേണ്ടതാണ്. 


2 . 7 -ാം വകുപ്പിന്റെ ഭേദ ഗ തി . - 2005 - ലെ സർവ്വ ക ലാ ശാല നിയ മ ങ്ങൾ 
( ഭേദഗതി) ആക്ടിലെ ( 2005 - ലെ 2 -ാം ആക്ട്) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 7 -ാം വകുപ്പിൽ - 

- ( 1) (1) -ാം ഉപവകുപ്പിനുശേഷം, താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ട 
താണ്, അതായത് : 


- “( 1 എ ) ഈ വകുപ്പിന്റെ (1) -ാം ഉപ വകു പ്പിലോ അല്ലെങ്കിൽ 1975 - ലെ 
കോഴിക്കോട് സർവ്വകലാശാല ആക്ടിന്റെ (1975 - ലെ 5) ഏതെങ്കിലും വ്യവസ്ഥകളിലോ, 
ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടിലോ, റഗുലേഷനിലോ, ഓർഡിനൻസിലോ അല്ലെങ്കിൽ അതിൻ 
കീ ഴി ലു ണ്ടാ ക്കിയ ചട്ട ങ്ങ ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോട തി യുടെ 
വിധിന്യായത്തിലോ, ഡിക്രിയിലോ അല്ലെങ്കിൽ ഉത്തരവിലോ എന്തുതന്നെ അടങ്ങി 
യിരുന്നാലും, പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കോഴിക്കോട് സർവ്വകലാശാലയുടെ 
സിൻഡിക്കേറ്റിന്റെയും സെനറ്റിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും 2007 - ലെ 
സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ഭേദഗതി ചെയ്യൽ ആക്റ്റ് പ്രാബല്യത്തിൽ 
വരുന്ന തീയതി മുതൽ ( 2) -ാം ഉപ വകുപ്പിൻകീഴിൽ സർക്കാർ നാമ നിർദ്ദേശം 


ചെയ്യ പ്പെട്ട ഒരു നികായം ഒരു വർഷക്കാല ത്തക്കോ അല്ലെങ്കിൽ 1975 - ലെ 
കോഴി ക്കോട് സർവ്വ ക ലാ ശാല ആക്റ്റിലെ വ്യവസ്ഥകൾക്ക നു സ ത മായി 
സെനറ്റിന്റെയും സിൻഡിക്കേറ്റിന്റെയും പുനഃസംഘടന വരെയോ ഏതാണോ ആദ്യം 
അതുവരെ വിനിയോഗിക്കേണ്ടതാണ്. ; 

- (2 ) ( 2 ) -ാം ഉപവകുപ്പിൽ, " 2. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ , എന്ന 
ശീർഷകത്തിൻകീഴിൽ ( vi ) -ാം ഇനത്തിനു ശേഷം, താഴെ പറയുന്ന ഇനങ്ങൾ ചേർക്കേ 
ണ്ടതാണ്, അതായത്: 

"( vii ) ഒരു സർക്കാർ കോളേജിലെ പ്രിൻസിപ്പൽ. 
( viii ) ഒരു പത്രപ്രവർത്തകൻ. 
(ix ) ഒരു അഭിഭാഷകൻ. 


രണ്ടു സാമൂഹ്യപ്രവർത്തകർ, അവരിൽ ഒരാൾ പട്ടികജാതിയിലോ 

അല്ലെങ്കിൽ പട്ടിക ഗോത്രവർഗ്ഗത്തിലോ പെട്ട ആളായിരിക്കണം. 
| (xi) രണ്ട് വിദഗ്ദ്ധർ, വിവരസാങ്കേതിക വിദ്യയുടെ മേഖലയിൽനിന്നും 

ജൈവസാങ്കേതിക വിദ്യയുടെ മേഖലയിൽനിന്നും ഓരോരുത്തർ. . 
3. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2007 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) 
ഭേദഗതി ചെയ്യൽ ഓർഡിനൻസ് ( 2007 - ലെ 28) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

( 2 ) അങ്ങിനെ റദ്ദാക്കി യി രു ന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് 
പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്ത ഏതെങ്കിലും കാര്യമോ 
എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ആക്റ്റ്മൂലം ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 
പ്രധാന ആക്റ്റിൻകീഴിൽ ചെയ്തതോഎടുത്തതോ ആയി കരുതപ്പെടേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


2005- ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ആക്ട് പ്രകാരം, കോഴിക്കോട് 
സർവ്വകലാശാലയുടെ സെനറ്റിന്റെയും സിൻഡിക്കേറ്റിന്റെയും അധികാ ര ങ്ങളും 
ചുമതലകളും നിർവ്വഹിക്കുന്നതിന് 7 -ാം വകുപ്പിലെ 2 -ാം ഉപവകുപ്പിൻകീഴിൽ സർക്കാർ 
നാമ നിർദ്ദേശം ചെയ്യുന്ന താത് ക്കാ ലിക നികാ യ ത്തിന്റെ കാലാ വധി ഒരു 
വർഷത്തേക്കോ അല്ലെങ്കിൽ 1975- ലെ സർവ്വകലാശാല ആക്റ്റിലെ വ്യവസ്ഥകളനുസരിച്ച് 
സെനറ്റും സിൻഡിക്കേറ്റും പുനഃസംഘടിപ്പിക്കുന്നതുവരെയോ ഏതാണ് ആദ്യം അതു 
വരെ ആയിരിക്കുന്നതാണ്. നാമനിർദ്ദേശം ചെയ്ത താത്ക്കാലിക നികായത്തിന്റെ 
കാലാവധി 2006 ജനുവരി 6 -ാം തീയതി അവസാനിച്ചിട്ടുള്ളതാണ്. 

- കോഴിക്കോട് സർവ്വകലാശാലയുടെ സെനറ്റ് രൂപവൽക്കരിക്കുനനതിനുള്ള തെര 
ഞെഞ്ഞെടുപ്പ് പ്രക്രിയകൾ തുടങ്ങിയിരുന്നെങ്കിലും ആക്ടിൽ വ്യവസ്ഥ ചെയ്യും പ്രകാരം 
ഇത് പുനഃസംഘടിപ്പിക്കുന്നതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല . സർവ്വകലാശാലയുടെ 


പ്രവർത്തനങ്ങളുടെ ശരിയായ ഭരണവും നിയന്ത്രണവും കാര്യക്ഷമമാക്കുന്നതിന് ഒരു 
പയാ സ മേ റിയ അവസ്ഥ അതു കൊണ്ട് ഉയർന്നു വന്നിട്ടു ണ്ട് . ആയ തി നാൽ 
കോഴി ക്കോട് സർവ്വ ക ലാ ശാ ല യുടെ സൈന റ്റി ന്റെയും സിൻഡിക്കേ റ്റി ന്റെ യും 
അധികാ ര ങ്ങളും ചുമ ത ലകളും വിനിയോഗിക്കു ന്ന തിന് നാമ നിർദ്ദേശം 
ചെയ്യപ്പെടുന്നതും എക്സ്- ഒഫീഷ്യാ ആയതുമായ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന 
ഒരു താത്ക്കാലിക നികായത്തെ നാമ നിർദ്ദേശം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
കണ്ടിരിക്കുന്നു. അതിനാൽ 2005 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ആക്റ്റ് 
( 2005 - ലെ 2 ) ഭേദഗതി ചെയ്ത് അനുയോജ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിന് 
സർക്കാർ തീരുമാനിച്ചു . 


നിയ മ സഭ സമ്മേള ന ത്തി ല ല്ലാ തി രു ന്ന തി നാ ലും , മേൽ നിർദ്ദേ ശ ങ്ങൾക്ക് 
ഉടൻ പ്രാബല്യം നൽകേണ്ടിയിരുന്നതിനാലും, 2006- ലെ സർവ്വകലാശാല നിയമങ്ങൾ 
( ഭേദഗതി) ഭേദഗതി ചെയ്യൽ ഓർഡിനൻസ് ഗവർണ്ണർ 2006ജൂലൈ 27 -ാം തീയതി 
2006 - ലെ 42 -ാം നമ്പർ ഓർഡിനൻസ് ആയി വിളംബരം ചെയ്യുകയും, ആയത് 2006 
ജൂലൈ 27 -ാം തീയതിയിലെ 1239 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീ 
കരിക്കുകയും ചെയ്തു . 


- പ്രസ്തുത ഓർഡിനൻസിനുപകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരു 
ന്നതിന് 2006 - ലെ സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ഭേദഗതി ചെയ്യൽ ബിൽ 
എന്ന പേരിൽ ഒരു ബിൽ XII -ാം കേരള നിയമസഭയുടെ 41 -ാം നമ്പർ ബില്ലായി 
പസി ദ്ധീ ക രി ച്ചെ ങ്കിലും ആയത് 2006 സെപ്റ്റം ബർ മാസം 18 - ാം തീയതി 
ആരംഭിച്ച് 2006 ഒക്ടോബർ 26 -ാം തീയതി അവസാനിച്ച നിയമ സഭയുടെ2 -ാം 
സമ്മേള ന ത്തിൽ അവ ത രിപ്പി ക്കു ന്ന തിനോ പാസ്സാ ക്കു ന്ന തിനോ കഴി ഞ്ഞില്ല . 
ആയതിനാൽ 2006 - ലെ കേരള സർവ്വകലാശാല നിയമങ്ങൾ ( ഭേദഗതി) ഭേദഗതി 
ചെയ്യൽ ഓർഡിനൻസ് 2006 - ലെ 58 -ാം നമ്പർ ഓർഡിനൻസായി 2006 ഒക്ടോബർ 
30 -ാം തീയതി ഗവർണ്ണർ വിളംബരം ചെയ്യുകയും ആയത് 2006 ഒക്ടോബർ 30 -ാം 
തീയതിയിലെ 1722 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും 
ചെയ്തു . 


- 2006 ഡിസംബർ 27 -ാം തീയതി ആരംഭിച്ച് 2006 ഡിസംബർ 29 -ാം തീയതി 
അവസാനിച്ച 12 -ാം കേരള നിയമസഭയുടെ 3 -ാം സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡി 
നൻസിനു പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ 
നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിഞ്ഞില്ല . പ്രസ്തുത 
ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2007 - ലെ സർവ്വകലാശാല 
നിയമങ്ങൾ ( ഭേദഗതി) ഭേദഗതി ചെയ്യൽ ഓർഡിനൻസ് 2007 ജനുവരി 27 -ാം തീയതി 
2007 - ലെ 3 -ാം നമ്പർ ഓർഡിനൻസ് ആയി ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും 
ആയത് 2007 ജനുവരി 27 -ാം തീയതിയിലെ 160 -ാം നമ്പർ കേരള അസാധാരണ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 


2007 മാർച്ച് 2 -ാം തീയതി ആരംഭിച്ച് 2007 മാർച്ച് 29 -ാം തീയതി അവസാനിച്ച 
12 -ാം കേരള നിയമസഭയുടെ 4 -ാം സമ്മേളനകാലത്ത് പ്രസ്തുത ഓർഡിനൻസിനു 
പകരം നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള ഒരു ബിൽ നിയമസഭ 
യിൽ അവതരിപ്പിക്കുന്നതിനും പാസ്സാക്കുന്നതിനും കഴിഞ്ഞില്ല . പ്രസ്തുത ഓർഡി 
നൻസിലെ വ്യവസ്ഥകൾ നില നിർത്തു ന്ന തി നായി 2007 - ലെ സർവ്വ ക ലാ ശാല 
നിയമങ്ങൾ ( ഭേദഗതി) ഭേദഗതി ചെയ്യൽ ഓർഡിനൻസ് 2007 മാർച്ച് 30 -ാം തീയതി 
ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയും ആയത് 2007 - ലെ 28 -ാം നമ്പർ ഓർഡിനൻസായി 
2007 ഏപ്രിൽ 2 -ാം തീയതിയിലെ 633 -ാം നമ്പർ കേരള അസാധാരണ ഗസറ്റിൽ 
പ്രസിദ്ധീകരിക്കുകയും ചെയ്തു . 

- മേൽപ്പറഞ്ഞ ഓർഡിനൻസിനു പകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


- ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല. 


ഏൽപിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ടം 


ബില്ലിലെ 2 -ാം ഖണ്ഡം (1) -ാം ഉപഖണ്ഡ പ്രകാരം കൂട്ടി ചേർക്കാൻ ഉദ്ദേശിച്ചു 
ട്ടുള്ള 7 -ാം വകുപ്പ് 1 എ ഉപവകുപ്പുകൊണ്ട് കോഴിക്കോട് സർവ്വകലാശാലയുടെ 

സെനറ്റിന്റെയും സിൻഡിക്കേറ്റിന്റെയും എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹി 
ക്കുന്നതിന് ഒരു താൽക്കാലിക നികായത്തെ നാമനിർദ്ദേശം ചെയ്യാൻ സർക്കാരിനെ 
അധികാരപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു. 

(2) ഏൽപ്പിച്ചുകൊടുത്ത മേൽപ്പറഞ്ഞ നിയമനിർമ്മാണാധികാരം ഒരു സാധാരണ 
സ്വഭാവത്തോടുകൂടിയതാണ്. 


എം . എ . ബേബി. 


